Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNN 


കര 


കാർ 


ള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


21st June 2011 
| 2011 ജൂൺ 21 


No . 


| 25 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 56 


നമ്പർ 


31st Jyaishta 1933 
- 1933 ജ്യേഷ്ഠം31 


PART III 


Forest Department 


ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഭരണം)- ടെ നടപടിക്രമം 


നമ്പർ ഇ2- 5383/ 2011 . 


2011 മേയ് 16 . 


വിഷയം: - വനം വകുപ്പ് ജീവനക്കാര്യം - ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുമാരുടെ 1- 1- 2011 കണക്കാക്കിയുള്ള സംസ്ഥാനതല 

താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് സംബന്ധിച്ച്. 


ഉത്തരവ് 


കേരള വനം വകുപ്പിൽ ജോലി നോക്കിവരുന്ന ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുമാരുടെ 1 - 1- 2011 -ാം തീയതി കണക്കാക്കിയുള്ള 
സംസ്ഥാനതല താൽക്കാ ലിക സീനി യോ റിറ്റി ലിസ്റ്റ് നില വിലുള്ള ചട്ട ങ്ങ ൾക്ക് വിധേ യ മായി തയ്യാറാക്കി 
അനുബന്ധമായി ചേർക്കുന്നു. 

- എല്ലാ ഓഫീസ് തലവൻമാർക്കും അവരവരുടെ കീഴിൽ ജോലിനോക്കി വരുന്ന ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുമാർക്ക് 
ഇതോടൊപ്പം അനുബന്ധമായി ചേർത്തിട്ടുള്ള സീനിയോറിറ്റി ലിസ്റ്റ് പരിശോധിക്കു വാ നുള്ള അവസരം നൽകു വാനും 
ആക്ഷേപങ്ങളോ പരാതികളോ ലഭിക്കുകയാണെങ്കിൽ ആയത് പരിശോധിച്ച് അഭിപ്രാ യ ി റിപ്പോടെ ഈ ഓഫീസിൽ 
ലഭ്യമാക്കുവാനും പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ ലിസ്റ്റ് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഒരു 
മാസം പൂർത്തിയാക്കുന്നതുവരെയായിരിക്കും. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന പരാതികളോ മേലധികാരികളുടെ 
ശുപാർശകളോ പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ്) 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 

( ഭരണം). 


21st JUNE 2011] 


FOREST DEPARTMENT 


284 


PROVISIONAL SENIORITY LIST OF LOWER DIVISION TYPISTS AS ON 1-1-2011 


Si. 


Name 


Date of 
Birth 


Date of entry 

in Service 


No. and Date of 
PSC Advice/ IDT 
Transfer Order 


Date of 

Date of 

Completion 
Seniority 

" of Probation 


Present Station 


No. 


(3 ) 


(4 ) 


(6 ) 


(8 ) 


(1) (2) 
1 Lali John 


4- 5-1965 


19 -6 -2006 


15 - 2- 2006 


19-6 -2008 


Ranni Division 


F3 7 /05 dated 
15-2 -2006 
IDB(4) 438/04( 10 ) 
dated 25 - 1- 2008 IDK 


2 Sujatha, V. 


26 -3 -1976 


28 -2 -2008 


25 -1-2008 


28-2 -2010 


Munnar Division 


3 Shoby Thomas 


3- 12 -1978 


25 -2 -2008 


do . 


25 - 1-2008 


24 -2 -2010 


Wildlife Division , 
Idukki 


I 


do . 


25 - 1- 2008 


28 - 2 - 2010 


4 Bindhu , G . 
5 Smithamol, E. P. 


4 -8 - 1973 
15-1- 1976 


28 - 2 -2008 
22-2- 2008 


25 - 1 - 2008 


22 -2 -2010 


Mankulam Division 
Periyar East 
Division , Thekkady 


6 


Jolly, K . A . 


18 -5 - 1976 


12 -3 - 2008 


1-2- 2008 


12 -3- 2010 


Social Forestry 
Division , Wayanad 


7 


Indukumari, S . R . 


28 -5 - 1971 


21 -4 - 2008 


WRII (2 ) 836 /04 dated 
1 -2 - 2008 Wayanad 
PII( 3) 3373 /04 -34 
dated 13 - 2 -2008 
Palakkad 


13 -2 -2008 


21 -4 -2010 


Timber Sales 
Division , Palakkad 


13 - 2 -2008 


25 -5 - 2010 


Palakkad Division 


8 Master Suresh , R . 15 -7 -1971 
9 Sobhana, V. S. 30-5-1968 


19 -5 -2008 
16-4- 2008 


13 -2 - 2008 


16 -4 -2010 


Eastern Circle 
Office , Palakkad 


10 


Sajini, P. 


25 -5 - 1977 


15 -4 -2008 


13 - 2 -2008 


17 -4 - 2010 


do . 


11 


Suresh , M . S . 


24 -3 - 1980 


16 -4 - 2008 


13 -2 - 2008 


17 - 4 -2010 


Mannarkkad 
Division 


12 Dhanya, P. P. 


5-5-1984 


23 -4-2008 


13 -2 - 2008 


10 - 3 -2010 


Social Forestry 
Division , Palakkad 


13 Rejithalakshmi, D . 28 -2 - 1983 


5-8 -2008 


28 -3-2008 


5 -8-2010 


CF (SF ), Kollam 


QRIII (2 ) 615 /06 
dated 28 - 3 - 2008 
Kollam 


14 


Anitha , S . 


30 -5 - 1971 


5 - 8- 2008 


do . 


28 - 3- 2008 


5 -8 -2010 


APCCF (RS), 
Kollam 


15 


Raju, V. 


15 -5 -1973 


30 -4 -2008 


31 - 3 -2008 


30 - 4 - 2010 


PTAII (4 ) 30 /05 
dated 31 -3-2008 
Pathanamthitta 


Forest Headquarters, 
Thiruvananthapuram 


16 Muhammed Shaju , S. 12-5 -1974 


30 -4 -2008 


do . 


31 - 3 -2008 


30 - 4 - 2010 


SF Division , 
Pathanamthitta 


16 -5 - 1977 


5 -9 -2008 


Konni Division 


17 Asha , T. 
18 Sindhu , T. T. 


31- 3- 2008 
9-5 - 2008 


do . 
DIII (1) 455/05 (21) 
dated 9 -5 -2008 
Kozhikode 


7 -4- 2010 
12-6 -2010 


8 - 1- 1975 


12-6 -2008 


CF (I & E ), 
Kozhikoxe 


19 


Julu , A . G . 


29 -5 -1981 


28 -8 - 2008 


29 -7 -2008 


2 -9- 2010 


CI(2 ) 88/ 05 ( 3) 
dated 29 - 7 - 2008 
Kannur 


Wildlife Division , 
Aralam 


21st JUNE 2011] 


FOREST DEPARTMENT 


285 


(1) 


(2 ) 


(3 ) 


(4 ) 


(5 ) 


(8 ) 


20 Arundas , M . P. 


31 -5 -1986 


26 -5 -2008 


4- 10 -2008 


15 -6 - 2010 


Forest Headquarters , 
Thiruvananthapuram 


DTB ( 1 ) 501/05 (63) 
dated 10 - 4 -2008 
Thiruvananthapuram 

do . 


21 Shajimol, A . 


20 -5 -1972 


20 -5 -2008 


4- 10 -2008 


7 -8 -2010 Thiruvananthapuram 

Division 
25-5 -2010 High Range Circle 

Office , Kottayam 


22 Ashamol, A . R . 


21 -3 - 1976 


23 -5 -2008 


22 -4-2008 


KII(1) 431/06 
dated 22 -4 - 2008 
Kottayam 


23 Sindhu , P. G . 


26 -5 - 1975 


19 -5 - 2008 


do. 


22 -4- 2008 


6 -5- 2010 


High Range Circle 
Office, Kottayam 
Nilambur South 
Division 


24 Jayasree , T. 


5 -5 - 1979 


7 -7 - 2008 


5 -7 -2008 


7 -7 -2010 


MRII (1 ) 1337 /04 (46 ) 
dated 7 - 5 - 2008 
Malappuram 
ARI(3) 311/05 -3 
dated 20 -6 -2008 
Alappuzha 


35 


Santhosh Kumar, K . L . 19 -5- 1976 


28 -8 -2008 


20 -6 -2008 


29-8-2010 


S. F. Division , 
Alappuzha 


26 Reeja , V. 


1-11- 1980 


9-2- 2008 


8 -6 -2008 


19-9 -2010 


PII( 3) 3374 /04 
dated 6 -8 -2008 
Palakkad 


Silent Valley Division , 
Mannarkkad 


27 Nisha , A . S . 


20 -3 - 1977 


25 - 5 - 2009 


8 -4 - 2009 


Nil 


DTB ( 1) 501/05( 12) 
dated 8 - 4 - 2009 
Thiruvananthapuram 


Social Forestry 
Division , 
Thiruvananthapuram 


28 Pinku , S . E . 


5 - 12 -1982 


1 -11-2010 


12 -11-2009 


Nil 


DTB ( 1) 501/05/6 
dated 11- 12- 2009 
Thiruvananthapuram 


F. S. Division , 
Thiruvananthapuram 


29 Preethakumari, V. 


5-4 - 1980 


3-8-2010 


27 -1-2010 


Nil 


DTB (1 ) 501/ 05 / 2 
dated 27 -1 -2010 
Thiruvananthapuram 


Forest Headquarters , 
Thiruvananthapuram 


30 Jayasree Vijayan 


25 -5- 1984 


3-8 -2010 


30 -1- 2010 


Nil 


KGDI(3) 1105 /05 (5 ) 
dated 30 -1-2010 
Kasargod 


Forest Headquarters, 
Thiruvananthapuram 


31 Rasheena , S . 


2 -4 - 1976 


13-4 -2010 


13-4-2010 


Nil 


Wildlife Division , 
Wayanad 


32 


Bindu , K . P. 


20 -5 - 1974 


17 -4 - 2010 


17 -4 - 2010 


Nil 


E2 1552 /10 
dated 27 - 3- 2010 
of CNR (IDT) 


Kozhikode Division , 
IDT cancelled as 
per Order No. 
E2 - 4926 / 10 dated 
22- 3- 2011 of CCF 
(Administration ) 


33 Jyothilakshmi, L . 


14 -5 -1976 


4 -12 -2010 


3 - 11- 2010 


Nil 


DTB ( 1) 501/05 /4 
dated 11- 3- 2010 
Thiruvananthapuram 


Thiruvananthapuram 
Division 


34 


Abhayambika, S . 


15 -5 - 1978 


6 - 9-2010 


21-5-2010 


Nil 


DTB ( 1) 501/05 
dated 21 -5 -2010 
Thiruvananthapuram 


Timber Sales Division , 
Thiruvananthapuram 


21st JUNE 2011 ] 


FOREST DEPARTMENT 


286 


പെരിയാർ ടൈഗർ റിസർവ്വ്ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 
ദർഘാസ് പരസ്യം നമ്പർ റ്റി. 2245 / 2011. 

2011 മേയ് 25 . 
പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2011 -12 സാമ്പത്തിക വർഷ 

ത്തിൽ താഴെ ചേർത്തിരിക്കുന്ന സിവിൽ ജോലി ഏറ്റെടുത്ത് 
നമ്പർ റ്റി . 2170 / 2011. 

2011 മേയ് 25. 

നടത്തുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും മത്സരാടിസ്ഥാനത്തി 
- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2011 - 12 സാമ്പത്തിക ലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . പൊതുമരാമത്ത് 
വർഷത്തിൽ താഴെ ചേർത്തിരിക്കുന്ന സിവിൽ ജോലി ഏറ്റെടുത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും രജിസ്ട്രേഷൻ ഇപ്പോൾ നില 
നടത്തുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും മത്സരാടിസ്ഥാനത്തി വിലുള്ളതുമായ എ , ബി , സി വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത 
ലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . പൊതുമരാമത്ത് കരാറുകാർക്ക് മാത്രമേ ദർഘാസിൽ പങ്കെടുക്കാൻ അർഹത 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും രജിസ്ട്രേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുകയുള്ളു. 
നില വിലു ള്ള തുമായ എ , ബി , സി വിഭാഗത്തിൽപ്പെടുന്ന 
അംഗീകൃത കരാറുകാർക്ക്മാത്രമേ ദർഘാസിൽ പങ്കെടുക്കാൻ 

- പ്രവർത്തിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും - 
അർഹത ഉണ്ടായിരിക്കുകയുള്ളു. 

ബാംബുഗോവ് കോട്ടേജുകളുടെ നവീകരണം - 7 7,00,000 . 
പ്രവർത്തിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 

നിരതദ്രവ്യം ( 2.5 % ) - ? 17,500 . 
വനശ്രീ ഡോർമിറ്ററിയുടെ നവീകരണം - 15,00,000 . 

ദർഘാസ് ഫോറത്തിന്റെ വില 7 1, 400 + 4 % വാറ്റ്. 
നിരതദ്രവ്യം (2.5 % ) 3 37 , 500. 

ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും - 
ദർഘാസ് ഫോറത്തിന്റെ വില 7 2,250 + 4 % വാറ്റ്. 

5 - 7 - 2011 ഉച്ചയ്ക്ക് 1 മണി വരെ. 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 

- ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കുന്ന അ വ സാന 
5- 7 -2011 ഉച്ചയ്ക്ക് 1 മണി വരെ. 

തീയതിയും സമയവും -- 5 -7 - 2011 ഉച്ചകഴിഞ്ഞ് 3 മണി. 
ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കുന്ന അ വ സാന 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5 -7 - 2011 
തീയതിയും സമയവും - 5-7- 2011 ഉച്ചകഴിഞ്ഞ് 3 മണി വരെ. 

ഉച്ചകഴിഞ്ഞ് 3.30 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5 - 7 -2011 

-- പൊതു അവധി ഒഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
ഉച്ചകഴിഞ്ഞ് 3.30 മണി. 

5 - 7 - 2011 - ൽ ദർഘാസ് നട ക്കാതെ വരി ക യാ ണ ങ്കിൽ 
പൊതു അവധി ഒഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 

8 - 7 - 2011 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
5 - 7 - 2011 - ൽ ദർഘാസ് നട ക്കാതെ വരി ക യാ ണ ങ്കിൽ 

11 -7 - 2011- ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 
8 - 7 - 2011 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 

പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 
11 - 7 - 2011- ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 
പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 

തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 

സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം സഹിതം 
സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം സഹിതം 

പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയ ദർഘാസുകൾ തുറക്കു 
പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയ ദർഘാസുകൾ തുറക്കുന്ന 

ന്നതായിരിക്കും. ടി ദിവസം പൊതു അവധി ദിവസമായി 
തായിരിക്കും. ടി ദിവസം പൊതു അവധി ദിവസമായി വന്നാൽ വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയംവരെ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കു 
ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കു - ന്നതും തുറക്കുന്നതുമായിരിക്കും. പൊതുമരാമത്ത് വകുപ്പി 
ന്നതും തുറക്കുന്നതുമായിരിക്കും. പൊതുമരാമത്ത് വകുപ്പി ലേയും വനംവകുപ്പിലേയും എല്ലാ ദർഘാസ് നിബന്ധനകളും 
ലേയും വനംവകുപ്പിലേയും എല്ലാ ദർഘാസ് നിബന്ധനകളും ടി ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 
ടി ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 

- യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പാജക്ട് ടൈഗർ), 
നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പാ ജക്ട് ടൈഗർ) , 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ പണയപ്പെ 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ പണയപ്പെ 

ടുത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ടുത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

പാഥ മിക കരാർ അൻപത് രൂപ മുദ്രപത ത്തിൽ ഒപ്പിട്ട് 
പാഥമിക കരാർ അൻപത് രൂപ മുദ്രപത ത്തിൽ ഒപ്പിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. 1- 11- 1992 - ലെ ജി. ഒ. ( എം .എസ്.) നമ്പർ 

സമർപ്പിക്കേണ്ടതാണ്. 1- 11- 1992 - ലെ ജി . ഒ . ( എം .എസ്.) നമ്പർ 
96 / 92 / പി. ഡബ്ലിയു . ആന്റ് ഡി . പ്രകാരമുള്ള ഗ്യാരന്റി ഈ 

96/ 92/ പി. ഡബ്ലിയു . ആന്റ് ഡി. പ്രകാരമുള്ള ഗ്യാരന്റി ഈ 
ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. മുദ്രവച്ച കവറിൽ 

ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. മുദ്രവച്ച കവറിൽ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
- ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
ഈസ്റ്റ് ഡിവി ഷൻ, തേക്കടിയുടെ ഓഫീസിൽ നിന്നോ ഈസ്റ്റ് ഡിവി ഷൻ, തേക്ക ടി യുടെ ഓഫീസിൽ നിന്നോ 
ബന്ധ പ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ കേരള വനം ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ കേരള വനം 
വകുപ്പിന്റെ വെബ്സൈറ്റായ www.keralaforest. org- ൽ നിന്നോ വകുപ്പിന്റെ വെബ്സൈറ്റായ www.keralaforest.org- ൽ നിന്നോ 
അറിയാവുന്നതാണ്. 

അറിയാവുന്നതാണ്. 


21st JUNE 2011] 


FOREST DEPARTMENT 


287 


ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
നമ്പർ റ്റി -2246/ 2011 . 

2011 മേയ് 25. ഈസ്റ്റ് ഡിവി ഷൻ, തേക്കടിയുടെ ഓഫീസിൽനിന്നോ 

ബന്ധ പ്പെട്ട റെയിഞ്ച് ആഫീസിൽ നിന്നോ കേരള വനം 
പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2011- 12 സാമ്പത്തിക 

Aglong bomioongo www .keralaforest.org - o miem• 
വർഷത്തിൽ താഴെ ചേർത്തി രി ക്കുന്ന സിവിൽ ജോലി 

അറിയാവുന്നതാണ്. 
ഏ റ്റെടുത്ത് നട ത്തു ന്ന തിന് തയ്യാറുള്ളവരിൽ നിന്നും 
മൽ സ രാ ടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും നമ്പർ ആർ- 2248 / 2011 . 

2011 മേയ് 25 . 
രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതുമായ എ , ബി , സി 

-- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2011 - 12 സാമ്പത്തിക 
വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാർക്ക് മാത്രമേ 

വർഷത്തിൽ താഴെ ചേർത്തി രിക്കുന്ന സിവിൽ ജോലി 
ദർഘാസിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 

ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് തയ്യാറുള്ളവരിൽ നിന്നും 
ജോലിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 

മൽ സ രാ ടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
തേക്കടി റെയിഞ്ചിൽ ചെക്ക് പോസ്റ്റ് മുതൽ ബോട്ട്ലാന്റിംഗ് 

കൊള്ളുന്നു . പൊതു മരാമത്ത്വകുപ്പിൽ രജിസ്റ്റർ ചെയ്തി 
വരെഔഷധതോട്ട നിർമ്മാണം- 7 10 ലക്ഷം. 

ട്ടു ള്ള തും രജി ട്രേ ഷൻ ഇപ്പോൾ നില വി ലു ള്ള തു മായ 

എ , ബി, സി വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാർക്ക് 
നിരതദ്രവ്യം (2.5 % ) - 25,000. 

മാത്രമേ ദർഘാസിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായി. 
ദർഘാസ് ഫോറത്തിന്റെ വില 7 1,500 + 4 % വാറ്റ്. രിക്കുകയുള്ളു. 

ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - - ജോലിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 
5-7- 2011 ഉച്ചയ്ക്ക് 1 മണി വരെ. 

പെരിയാർ റെയിഞ്ചിൽ ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ്ഡിന്റെ 

നിർമ്മാണം ? 6 ലക്ഷം. 
- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 5- 7- 2011 ഉച്ചകഴിഞ്ഞ് 3 മണി. 

നിരതദ്രവ്യം (2 .5 %) - ? 15 ,000 . 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5- 7- 2011 ദർഘാസ് ഫോറത്തിന്റെ വില ? 1,200 + 4 % വാറ്റ്. 
ഉച്ചകഴിഞ്ഞ് 3.30 മണി. 

ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 
- പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 

5 -7 -2011 ഉച്ചയ്ക്ക് 1 മണി വരെ. 
5 - 7 - 2 011 - ൽ ദർഘാസ് നട ക്കാതെ വരികയാണെങ്കിൽ 

ദ ർ ഘാസ് സ്വീക രി ക്കുന്നഅവസാന തീയതിയും 
8 - 7 - 2011- ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 

സമയവും - 5- 7 - 2011 ഉച്ചകഴിഞ്ഞ് 3 മണി. 
11 -7 -2011- ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 5 - 7 - 2011 
പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

ഉച്ചകഴിഞ്ഞ് 3.30 മണി. 
- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 

-- പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 

5 - 7 - 2 011 - ൽ ദർഘാസ് നട ക്കാതെ വരികയാണെങ്കിൽ 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 

8 - 7 - 2011 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം സഹിതം 

11 - 7 - 2011- ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 
പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയ ദർഘാസുകൾ തുറക്കു 

പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 
ന്നതായിരിക്കും. ടി ദിവസം പൊതു അവധിദിവസമായി വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയംവരെ ദർഘാസ് 

-- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കു 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
ന്നതുമായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിലേയും വനം 

തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 

സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം സഹിതം 
വകു പ്പി ലേയും എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും മേൽ 

പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയ ദർഘാസുകൾ തുറക്കു 
ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 

ന്നതായിരിക്കും. ടി ദിവസം പൊതു അവധിദിവസമായി വന്നാൽ 
കാര ണ വ ശാലും കൈമാറ്റം ചെയ്യു വാൻ പാടു ള്ള ത ല്ല . 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയംവരെ ദർഘാസ് 
നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പ്രോജക്ട് ടൈഗർ), പെരി 

ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കു 
യാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ പണയപ്പെടു 

ന്നതു മായിരിക്കും. പൊതു മരാമത്ത് വകുപ്പിലേയും വനം 
ത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

വകു പ്പി ലേയും എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും മേൽ 
പ്രാഥമിക കരാർ ? 50- ന്റെ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ട 

ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
താ ണ് . 1- 11 - 1992 - ലെ ജി . ഒ . ( എം എ സ് .) നമ്പർ 96 / 92/ 

കാര ണ വ ശാലും കൈമാറ്റം ചെയ്യു വാൻ പാടുള്ളത ല്ല . 
പി. ഡ ബ്ലിയു . ആന്റ് ഡി . പ്രകാ രമുള്ള ഗ്യാരണ്ടി ഈ - നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പ്രോജക്ട് ടൈഗർ), പെരി 
ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. മുദ്രവച്ച കവറിൽ യാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ പണയപ്പെടു 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

ത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 


21st JUNE 2011 ] 


FOREST DEPARTMENT 


288 


പ്രാഥമിക കരാർ ? 50- ന്റെ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേ നിരതദ്ര വ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പാജക്ട് ടൈഗർ ), 
ണ്ട താണ്. 1- 11- 1992 - ലെ ജി. ഒ. ( എം .എസ് .) നമ്പർ 96 / 92 പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ പണയപ്പെ 
പി. ഡബ്ലിയു ആന്റ് ഡി പ്രകാരമുള്ള ഗ്യാരന്റി ഈ ദർഘാസ് ടുത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ജോലിക്ക് ബാധകമായിരിക്കും. മുദ്രവെച്ച കവറിൽ മാത്രമേ പാഥ മിക കരാർ ? 50 - ന്റെ മുദ്രപത ത്തിൽ ഒപ്പിട്ട് 
സ്വീകരിക്കുകയുള്ളൂ. 

സമർപ്പിക്കേണ്ടതാണ്. 1-11- 1992 - ലെ ജി. ഒ.( എം .എസ്.) നമ്പർ 
ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 

- 96 /92/ പി. ഡബ്ലിയു . ആന്റ് ഡി പ്രകാരമുള്ള ഗ്യാരന്റി ഈ 
ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ ഓഫീസിൽനിന്നോ ബന്ധ 

ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. മുദ്രവെച്ച കവറിൽ 
പ്പെട്ട റെയിഞ്ച് ആഫീസിൽ നിന്നോ കേരള വനം വകുപ്പിന്റെ 

മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
OMOOmoc www . keralaforest. org - olo8 mlom ? 

ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
അറിയാവുന്നതാണ്. 

ഈസ്റ്റ് ഡിവി ഷൻ, തേക്കടിയുടെ ഓഫീസിൽനിന്നോ 
ബന്ധപ്പെട്ട റെയിഞ്ച് ആഫീസിൽ നിന്നോ കേരളാ വനം 

Aglong bomioongov www .keralaforest.org - 0108 
നമ്പർ ആർ- 2249 / 2011. 

2011 മേയ് 25 . 

നിന്നോ അറിയാവുന്നതാണ്. 
-- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2011 - 12 സാമ്പത്തിക 

( ഒപ്പ്) 
വർഷത്തിൽ താഴെ ചേർത്തി രിക്കുന്ന സിവിൽ ജോലി 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് തയ്യാറുള്ളവരിൽ നിന്നും 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ഡെപ്യൂട്ടി ഡയറക്ടർ 
മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി. ( പ്രൊജക്ട് ടൈഗർ). 
പൊതുമരാമത്ത്വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും രജിസ്ട്രേഷൻ 
ഇപ്പോൾ നിലവിലുള്ളതുമായ എ , ബി , സി , വിഭാഗത്തിൽ 

പെടുന്ന അംഗീകൃത കരാറുകാർക്ക് മാത്രമേ ദർഘാസിൽ 
പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 

വാഴച്ചാൽ ഡിവിഷൻ 
ജോലിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 
പെരിയാർ റെയിഞ്ചിൽ വാച്ച്ടവർ ക്യാമ്പ് ഷെഡിന്റെ 

ദർഘാസ് പരസ്യം 
നിർമ്മാണം- 4.75 ലക്ഷം 

നമ്പർ ഡി - 415 /2011. 

2011 മേയ് 9. 
നിരതദ്രവ്യം (2.5 %) - ? 12,500. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ദർഘാസ് ഫോറത്തിന്റെ വില - 1,000 + 4 % വാറ്റ്. 

ഓഫീസർ, വാഴച്ചാൽ താഴെ വിവരിക്കുന്ന കെട്ടിടങ്ങൾ 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 

ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലും സ്ഥിതിയിലും പൊളിച്ചു 
5- 7- 2011 ഉച്ചയ്ക്ക് 1 മണി വരെ. 

നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് മുദ്രവെച്ച 

കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

ഫോറങ്ങൾ ചാലക്കുടിയിലുള്ള വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
സമയവും --5 -7 - 2011 ഉച്ചകഴിഞ്ഞ് 3 മണി വരെ. 

ഓഫീസിൽനിന്ന് ദർഘാസ്ദിവസത്തിന്രണ്ടു ദിവസംമുമ്പ്മുതൽ 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5 - 7 - 2011 ദർഘാസ് ദിവസമായ 5 - 7 - 2 011 ഉച്ചയ് ക്ക് 1 മണിവരെ 
ഉച്ചകഴിഞ്ഞ് 3.30 മണി. 

ലഭിക്കുന്നതും പൂരിപ്പിച്ച ദർഘാസ് ഉള്ളടക്കം ചെയ്ത് 

സീൽ ചെയ്ത കവറുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 
-- പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 

3 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. 
5 - 7 - 2011- ൽ ദർഘാസ് നടക്കാതെ വരി ക യാണെങ്കിൽ 
8 -7 - 2011 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 

റെയിഞ്ച് ചാർപ്പ 
11- 7 - 2011- ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 

കെട്ടിടം നിൽക്കുന്ന സ്ഥലം വാഴച്ചാൽ 
പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

കെട്ടിട നമ്പർ - R - 9 A & B , R - 16, A & B 

നിരതദ്രവ്യം - X 400 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 

ദർഘാസ് ഫോറത്തിന്റെ വില 3300 + 4 % വാറ്റ് = 3 312 . 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 2. റെയിഞ്ച് - ചാർപ്പ 
സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം സഹിതം 

കെട്ടിടം നിൽക്കുന്ന സ്ഥലം - വാഴച്ചാൽ 
പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയ ദർഘാസുകൾ തുറക്കു 

കെട്ടിട നമ്പർ- R - 10 - A & B 
ന്നതായിരിക്കും. ടി ദിവസം പൊതു അവധിദിവസമായി വന്നാൽ 

നിരതദ്രവ്യം - 400 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയംവരെ ദർഘാസ് 

ദർഘാസ് ഫോറത്തിന്റെ വില 3300 + 4 % വാറ്റ് = 1 312 . 
ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കു 

3. റെയിഞ്ച് - ചാർപ്പ 
ന്നതുമായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിലേയും വനം 

കെട്ടിടം നിൽക്കുന്ന സ്ഥലം - വാഴച്ചാൽ 
വകുപ്പിലേയും എല്ലാ ദർഘാസ് നിബന്ധനകളും ടി ജോലിക്ക് 

കെട്ടിട നമ്പർ - R - 13 - A & B 
ബാധ ക മാ യി രിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 

നിരതദ്രവ്യം - 7 400 
കാര ണ വ ശാലും കൈമാറ്റം ചെയ്യാൻ പാടു ള്ള ത ല്ല . 

ദർഘാസ് ഫോറത്തിന്റെ വില - 300 + 4 % വാറ്റ് = 312 . 


21st JUNE 2011 ] 


FOREST DEPARTMENT 


289 


2 . 


5- 7 -2011- ന് ഉച്ചയ്ക്കുശേഷം 3. 30 - ന് ദർഘാസ് ഫോറങ്ങൾ 7. ദർഘാസ്/ ലേലം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 
സമർപ്പിച്ച ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് വാഴച്ചാൽ 

അംഗീകാരത്തിന് വിധേയമായിരിക്കും. ദർഘാസ്/ ലേലം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം അധികാര 

നിരസിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം 
പ്പെടുത്തുന്നഉദ്യോഗസ്ഥനോതുറക്കുന്നതായിരിക്കും. ദർഘാസ്/ 

ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
ലേലത്തിൽ കൂടുതൽതുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ 
ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. ഏതെങ്കിലും 

ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുന്നതിനായി അറിയിപ്പ് 
കാരണവശാൽ നിശ്ചയിച്ച ദിവസം ദർഘാസ്/ ലേലം നടക്കാതെ 

കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുക യും 
വന്നാൽ 14 - 7- 2011 - നും അന്നും നടക്കാതെ വന്നാൽ 19 - 7- 2011 - ന് 

നികുതികളും അടച്ച് കെട്ടിടം പൊളിച്ചുമാറ്റേണ്ടതാണ്. 
നിശ്ചിത സമയത്തും സ്ഥലത്തും ദർഘാസ്/ ലേലം 

അപകാരം അട യ് ക്കാൻ കഴിയാതെ വന്നാൽ 
നടത്തുന്നതാണ്. ദർഘാസ്/ ലേലദിവസം പൊതു പണിമുടക്ക്, 

ദർ ഘാസ്/ ലേലക്കാരന്റെ അപേക്ഷ യിൽ 12 % 
ഹർത്താൽ, പൊതു ഒഴിവു ദിവസം എന്നിവയായി 

പലിശയും ദിവസത്തിന് 20 നിരക്കിൽ 
വരുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 

ഇരിപ്പുവാടകയും ഈടാക്കി മറ്റൊരു 15 ദിവസംകൂടി 
സമയത്തും, സ്ഥലത്തും ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 

അനുവദിക്കുന്നതാണ്. അതിനു ശേഷം കെട്ടിടം 
കൂടുതൽ വിവരങ്ങൾഓഫീസ് സമയത്ത് ഈ ഓഫീസിൽനിന്നും 

പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ദർഘാസ്/ ലേലക്കാരന്റെ 
അറിയാവുന്നതാണ്. ഫോൺ നമ്പർ- 0480- 27 01713 

നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ്/ ലേലം 
ഇ - മെയിൽ dfovazhachal @ forest. kerala .gov.in 

നടത്തുന്നതും അടച്ച സംഖ്യ സർക്കാരിലേക്ക് മുതൽ 
നിബന്ധനകൾ 

കൂട്ടുന്നതുമാണ്. 
1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുള്ളവർ 9. കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായി റെയിഞ്ച് ഫോറസ്റ്റ് 
അതിനുമുമ്പായി ബന്ധപ്പെട്ട റെയിഞ്ച് ഫോറസ്റ്റ് 

ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ 
ഓഫീസർമാരുടെ അനുമതിയോടെ ഓഫീസ് 

ദർഘാസ്/ ലേലക്കാരൻ ബാദ്ധ്യസ്ഥനാണ്. 
പ്രവർത്തന സമയങ്ങളിൽ കെട്ടിടങ്ങൾ പരിശോധിച്ച് 

10. കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ വനം വകുപ്പിന്റെ മറ്റു 
ബാ ധ ധ പ ട ട ത ാ ണ് . ക ി ട ങ്ങ ളു ട 

സ്ഥാവര വസ്തുക്കൾക്കും സസ്യലതാദികൾക്കും 
ഗുണനിലവാരത്തെപ്പറ്റി ദർഘാസ്/ ലേലത്തിനുശേഷം 
യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 

കേടുപാടുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 

അപ്രകാരം നഷ്ടം വല്ലതുമുണ്ടായാൽ യുക്തമായ 
ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ അവരെ 
തിരിച്ചറിയുന്നതിന് ഫോട്ടോ പതിച്ചതും സർക്കാർ 

നഷ്ടപരിഹാരം ഈടാക്കുവാൻ ബന്ധപ്പെട്ട 
അംഗീകൃതവുമായ തിരിച്ചറിയൽ രേഖകൾ സഹിതം 

ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
അപേക്ഷിക്കേണ്ടതാണ്. 

11. വനം വകുപ്പിലെ നിലവിലുള്ള ദർഘാസ്/ ലേല 
3. ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം 

നിബന്ധനകൾ എല്ലാം ഇതിനും ബാധകമാണ്. 
പണമായി ഈ ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

( ഒപ്പ്) 
സ്വീകരിക്കുന്നതല്ല. 

വാഴച്ചാൽ ഡിവിഷൻ, 

ഡിവിഷണൽ 
4 . ഓരോ കെട്ടിടത്തിനും പ്രത്യേകം പ്രത്യേകം 

ചാലക്കുടി. 

ഫോറസ്റ്റ്ഓഫീസർ. 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 
5. ദർഘാസ്/ ലേലം കഴിഞ്ഞയുടനെ ഏറ്റവും കൂടുതൽ 
തുകയ് ക്ക് ദർഘാസ്/ ലേലം കൊണ്ടയാളുടെ 

പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ 
ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം തിരികെ 
നൽകുന്നതാണ്. 

ടെണ്ടർ/ ലേലപ്പരസ്യം 
6. ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ 

നമ്പർ പി . ഡബ്ല . 3 - 1956 / 2007. 

2011 മേയ് 17. 
കൂടുതലാണെങ്കിൽ, മൊത്തം ലേലത്തുകയുടെ 
അമ്പത് ശതമാനം തുക ദർഘാസ്/ ലേല 

- പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷനിൽ വൈൽഡ് ലൈഫ് 
വിജയിയാകുന്നയാൾ ഉടനെതന്നെ അടയ്ക്കേണ്ടതാണ്. 

പാട്ടക്ഷൻ ആക്ട്, 1972 പ്രകാരം സർക്കാർ 
ഇതിൽ വീഴ്ച വരുത്തിയാൽ നിരതദ്രവ്യം 

ബന്തവസ്സിലെടുത്തിട്ടുള്ള KLL 9958 മഹീന്ദ്ര ജീപ്പും വിൽക്കാൻ 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും, ദർഘാസ് 
ലേലക്കാരന്റെ നഷ്ടോത്തര വാദിത്വത്തിൽ വീണ്ടും 

അനുമതി ലഭിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വാഹനമായ KL 01 P 8499 
ദർഘാസ്/ ലേലം നടത്തുന്നതും, അപകാരം 

മഹീന്ദ്ര ജീപ്പും ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും 
നടത്തിയാൽ ആദ്യദർഘാസ്/ ലേലക്കാരൻ വിളി 

ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നു. 
കേട്ടതിലും കൂടുതൽ തുകയ്ക്ക് ആദ്യ ദർഘാസ്/ 

പ്രസ്തുത വിൽപ്പനയ്ക്കായി സീൽ ചെയ്ത ദർഘാസുകൾ 
ലേലക്കാരന് അർഹതയില്ലാത്തതും, നഷ്ടമുണ്ടായാൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 28- 6- 2011 - ന് 
ആദ്യദർഘാസ്/ ലേലക്കാരനിൽനിന്നും ഈടാക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീൽ 
ന്നതുമാണ്. 

വെച്ച ദർഘാസുകൾഅന്നേദിവസം ഉച്ചതിരിഞ്ഞ്3 മണിവരെ ഈ 


21st JUNE 2011 ] 


FOREST DEPARTMENT 


290 


3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 


4 . 


ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാ 
സുകൾ/ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാര 
ത്തിനായി അയയ്ക്കുന്നതും മറ്റ് ദർഘാസുകാർ നൽകിയ 
നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരിച്ചു നൽകു ന്ന 
തുമാണ്. 


5. 


ടെണ്ടർ ഫോറം 28 - 6 - 2011 - ന് ഒരു മണിവരെഅപേക്ഷ 
കന്ലഭിക്കുന്നതാണ്. 


ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 മണിക്ക് 
ദർഘാസ് സമർപ്പിച്ച വരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് 
വൈൽഡ് ലൈഫ് വാർഡനോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥരോ പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതും 
ലേലത്തിനു ശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ലേലത്തിലോ/ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തവരുടെ പേരിൽമുഖ്യ വനപാലകന്റെഅന്തിമ ഉത്തരവിന് 
വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ്/ ലേലം അന്ന്നടന്നില്ലെങ്കിൽ അടുത്ത 
പ്രവൃത്തി ദിവസം നിർദ്ദിഷ്ട സമയത്തും സ്ഥലത്തും വെച്ച് 
നടത്തുന്നതും ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം 
1മണിവരെ ലഭിക്കുന്നതും പൂരിപ്പിച്ച സീൽവെച്ച് ദർഘാസുകൾ 
അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും 3.30 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ 
മാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും ആയിരിക്കും. 
നിരതദവ്യം പണമായി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പീച്ചി 
വൈൽഡ് ലൈഫ് ഓഫീസിൽ പ്രവർത്തി സമ യ ങ്ങ ളിൽ 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


7 . 


പട്ടിക 


6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുത 

ലാ ണെ ങ്കിൽ ദർഘാ സ് / ലേല സം ഖ്യ യുടെ 50 % 
(നിത്തദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾത്തന്നെ നൽകേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനു മുള്ള പൂർണ്ണ അധികാരം ബന്ധ പ്പെട്ട 

ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 
- 8. ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി റിപ്പോർട്ട് കിട്ടി 15 

ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമപ്രകാര 
മുള്ള നികു തി കളും അടച്ച് വാഹനം നീക്കം 
ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്ന 
പക്ഷം 15 ദിവസം കൂടി ബാക്കി സംഖ്യയും 18 % 
പലിശയും ദിവസത്തിൽ ? 20 വാടകയും വസൂലാക്കി 
അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി 

അനുവദിക്കുന്നതല്ല. 
9 . മേൽപ്പറഞ്ഞ സമയ പരിധിക്കുള്ളിൽ നീക്കംചെയ്യാത്ത 

വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാന 
ത്തിലോമുൻലേലക്കാരന്റെനഷ്ടോത്തരവാദിത്വത്തിൽ 
വിൽക്കുന്നതും മുൻ ലേലത്തുക സർക്കാരിലേക്ക്കണ്ടു 
കെട്ടുന്നതുമാണ്. ഈ ലേലംകൊണ്ട് സർക്കാരിന് നഷ്ടം 
വരികയാണെങ്കിൽ മുൻലേലക്കാരനിൽ നിന്ന് നഷ്ടം 
വരുന്നതുക ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരി 
ക്കു ന്നതും ലാഭം കിട്ടു ക യാ ണ ങ്കിൽ മുൻ 
ലേലക്കാരന് ആയതിന് യാതൊരു അർഹതയും 
ഉണ്ടാ യി രിക്കു ന്ന തല്ലെന്നും ആയത് മുഴു വനും 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. 


കമ 


നിരത 


വാഹനത്തിന്റെ 
ഇനവും രജിസ്റ്റർ 

നമ്പരും 


- ഡിവിഷൻ 

ഫയൽ 


നമ്പർ 


- ദ്രവ്യം 


നമ്പർ 


1 


PW 3 -2940/09 


3,000 


KLL -9968 - Mahindra 
Jeep , Diesel 


PW 3 - 689 /09 


3, 000 


KL - 01 - P 8499 Mahindra 
Jeep , Diesel 


ദർഘാസ് ഫോറത്തിന്റെ വില ? 150 + വാറ്റ് 4 %. 
വാഹനങ്ങൾഇപ്പോൾ കിടക്കുന്ന സ്ഥലം - പീച്ചി വൈൽഡ് 
ലൈഫ്ഓഫീസ് കോമ്പൗണ്ട്. 


നിബന്ധനകൾ 


10 . 


1. വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വർ 

വാഹനം വൈൽഡ് ലൈഫ് വാർഡന്റെഅനുവാദത്തോടെ 
പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം 
ഉറപ്പിച്ച ശേഷം വാഹനത്തിനെ സംബന്ധിക്കുന്ന 
യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 


ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി 
ദിവസമായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം 
സ്വീകരിക്കുന്നതായിരിക്കും നടത്തുന്നതായിരിക്കും. 


11. 


മു ക ളിൽ പറഞ്ഞ വാ ഹ ന ങ്ങളിൽ ഏതെങ്കിലും 
ഒഴിവാക്കുന്നതിനും പുതുതായി കൂട്ടിച്ചേർക്കുന്നതിനും 
പീച്ചി വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം 
ഉണ്ടായിരിക്കും. 


- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 
യു ന്ന തിന് ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സറോ 
മേലധികാരികളോ നൽകിയ സർട്ടിഫിക്കറ്റ്അല്ലെങ്കിൽ 
ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോ 
പാസ്പോർട്ടിന്റെ കോപ്പിയോ സഹിതം അപേക്ഷി 
ക്കേണ്ടതാണ്. 


( ഒപ്പ്) 


വൈൽഡ് ലൈഫ് വാർഡൻ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


പീച്ചി. 


21st JUNE 2011 ] 


FOREST DEPARTMENT 


291 


TIMBER SALES DIVISION , PALAKKAD 


TENDER -CUM -AUCTION SALE NOTICE 
No. TSP2 -1586 /2010 . 

25th May 2011. 
It is hereby notified for the information of the public that the Tender Cum Auction Sale of Timber etc ., mentioned in 
the Schedule will be conducted at 10 a.m . subject to the sale conditions published in Kerala Gazette No. 49 dated 
14 - 12 -2010 and subject to the sale conditions published by the Chief Conservator of Forests (P ), Thiruvananthapuram vide 
Pro . (5 )- 5628 / 10 dated 2 - 12 -2010 . Further details can be had from the Depot Officer and from this Office during 
Office hours. 


EDULE 


Depot 


Auction 
Date 


Teak 
Timber 
( M ) 


Teak 
Exp (M ) 


Teak 
Poles 
(Nos.) 


Rose 
wood 


Fire 
wood 


Misc . 
Timbers 
( M ) 


6 -7 -2011 


200 


. 


5.5 


Nedumgayam 
(Malappuram ) 


BS-3 
C -3 . 5 
CLL -3 


BI-2 
BII - 20 
BIII-50 
BIV -40 
BS-30 
CI-5 
CIII- 25 
CIV -20 


14-7- 2011 


Walayar 
(Palakkad ) 


BI-5 
BIII- 30 


BS-4 
C -5 


CI-5 
CII -70 
CIII- 30 
CIV -25 
DII- 120 
DS-5 


22 -7 - 2011 


Aruvakkode 

(Malappuram ) 


CI-2 
CII- 2 


A -3 .028 
B -3 . 478 


DL -0.5 
MT 


DL CII- 
1. 150 
DL CIII 
1.500 
DL BIII 
0 .344 
DL BIV 
0 . 179 


PAC — 


3 crores. 


EMD : 


Teak — 
Others — 


20,000 . 

10 ,000 


Cost of tender form — 


200 + VAT. 


21st JUNE 2011 ] 


FOREST DEPARTMENT 


292 


പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 49, തീയതി 14 - 12 - 2010, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സം രക്ഷ ണം ), തിരു വ നന്ത പുരം പാ .( 5 ) 56 28 / 2010 തീയതി 2 - 12 - 2010 നമ്പ രായുള്ള ഉത്ത ര വിന് 
വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ 
ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


പട്ടിക 


ഡിപ്പോയുടെ 

പേര് 


ലേല 
തീയതി 


തേക്കുതടി 
( എം ) 


തേക്ക് തെക്ക് കഴ 
കയറ്റുമതി (എണ്ണം) 


റോസ് വിറക് പലജാതി 
വുഡ് ( എം . റ്റി .) ( എം ) 


( എം ) 


6 - 7 - 2011 


200 


200 


5 . 5 


നെടുങ്കയം 
(മലപ്പുറം) 


ബി . എസ്.- 3 - 
സി .- 3. 5 
സി.എൽ.എൽ.- 3 


ബി I- 2 
ബി II- 20 
ബി III - 50 
ബി IV - 40 
ബി എസ്. - 30 
സി I- 5 
സി III-25 
സി IV-20 


വാളയാർ 


14 - 7 - 2011 


ബി എസ്. - 4 
സി - 5 


( പാലക്കാട്) 


ബി I- 5 
ബി III-30 
സി I- 5 
സി II-70 
സി III - 30 
സി IV- 25 
ഡി എസ്-5 
ഡി II -120 


22 - 7 - 2011 


സി I- 2 


അരുവാക്കോട് 
( മലപ്പുറം) 


എ - 3.028 
- ബി - 3 .478 


സി II - 2 


ഡി. എൽ. സി ഡി. എൽ 

I- 1.150 0.5 MT 
ഡി. എൽ. സി 

III -1 .500 
ഡി . എൽ. ബി 

III - 0 .344 
ഡി . എൽ. ബി 
| IV -0 .179 


അടങ്കൽ തുക 1 3 കോടി. 


നിരതദ്രവ്യം: 


തേക്ക് ; 20,000 
മറ്റിനം X 10 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വാറ്റ്. 


Divisional Forest Office , 
Palakkad . 


(Sd.) 

Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


21st JUNE 2011 ). 


FOREST DEPARTMENT 


293 


NILAMBUR NORTH DIVISION 


TENDER - CUM -AUCTION NOTICE 


No, B1- 3870 /2011. 


25th May 2011 . 


It is hereby notified for the information of the public 
that the tender- cum - auction sale of Teak Poles available at 
Dumping Depot under Nilambur/Edavanna Range as 
mentioned in the schedule below will be conducted on 
the dates noted below by the Divisional Forest Officer, 
Nilambur North Division or any other officer authorised 
by him subject to the sale conditions published by the 
Chief Conservator of Forests , Thiruvananthapuram vide 
No. Pro . (5 ) 6835/2009 dated 2 -12 -2009 in Kerala Gazette 
Number 54 dated 22 -12 - 2009 . The auction sale is subject 
to the sale conditions published by Government in time 
to time. If the date of auction happens to be a public 
holiday or if the sale is not conducted due to some 
reasons the sale will be conducted on alternative day 
noted below at the same place and time. No bid lots if 
any in the first auction also will be auctioned on the 
alternate date . Further details in this regard can be 
obtained from this Office (Ph : 04931- 220232 ) or Range 
Office , Nilambur (Ph : 04931 - 220005 ) or Range Office , 
Edavanna (Ph : 04931- 221959 ) during working hours. 


ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാ ര പ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽക്കുന്ന 
തായിരിക്കുമെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു . 
ബ ഹു മാ ന പ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 

പാ . ( 5) 6835 / 2009, തീയതി 2 -12 - 2009 -ാം നമ്പരായി കേരള 
ഗസറ്റ് നമ്പർ 54, തീയതി 22 - 12 - 2009 - ൽ പ്രസിദ്ധപ്പെടുത്തിയ 
പൊതു വായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും 
വിധേ യ മാ യിട്ടാ യി രിക്കും ദർഘാസ്/ ലേലം നട ത്തു ക . 
സർക്കാർ അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ലേല നിബ 
ന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേല 
ദിവസം അവധിയായി വരികയോഎന്തെങ്കിലും കാരണത്താൽ 
ലേലം നടത്താൻ പറ്റാതെ വരികയോ ചെയ്താൽ താഴെ 
കൊടുത്ത് പകരം തീയ തി കളിൽ അതേ സ്ഥലത്തും 
സമയത്തും ലേലം നടത്തുന്നതാണ്. ആദ്യലേലത്തിൽ വിൽക്ക 
പ്പെടാത്ത ഉൽപ്പന്നങ്ങൾഎന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതിനു 
പകരം കൊടുത്ത തീയതിയിൽ ലേലം നടത്തുന്നതാണ്. ലേലം 
സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിലോ 
( ഫോൺ: 04931-220232 ) നിലമ്പൂർ റെയിഞ്ച് ഓഫീസിലോ 
( ഫോൺ: 04931- 220005 ) എടവണ്ണ റെയിഞ്ച് ഓഫീസിലോ 


( ഫോൺ: 04931 -221959 ) പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശ്യ 
മാണ്. കൃത്യമായ അളവ് ലേല സമയത്ത് അറിയിക്കുന്നതാണ്. 


വിഭവ സമാഹരണം 


നടത്തുന്ന തോട്ടങ്ങളുടെ 


ശരാശരി ഉൽപ്പന്നം 


Name of plantations 

from which the 
materials extracted 


Approximate 

Quantity 


പേര് 


2004, 2005 


4 -ാം തരം തേക്ക് കഴകൾ - 410 എണ്ണം 


- TG 4th class Poles 410 Nos. 


ചാത്തംപുറായ് 


- 5 -ാം തരം തേക്ക് കഴകൾ - 4600 എണ്ണം 


2004, 2005 
Chathanpurayi 
Teak 
Plantation 


തേക്ക് തോട്ടം 


TG 5th class Poles _4600 Nos. 


Name of Dumping Depot - Mundapadam. 


ഡമ്പിംഗ് ഡിപ്പോയുടെ പേര് മുണ്ടപാടം. 
തീയതിയും സമയവും -- 29 -6 - 2011, 10 മണി. 
അടുത്ത തീയതിയും സമയവും - 5- 7 - 2011, 10 മണി, 

12 - 7 - 2011 , 10 മണി. 


Date and time of auction — 29-6 - 2011 , 10 a . m . 


Alternate date and time — 5 -7 - 2011, 10 a . m ., 

- 12 -7-2011 , 10 a, . m . 


നിലമ്പൂർ ഡിവിഷന് കീഴിലുള്ള നിലമ്പൂർ റെയിഞ്ചിലെ 
ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവെച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെ ലേലം താഴെ വിവരിച്ച് 
തീയതികളിലും സമയത്തും നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ 


( Sd.) 
Divisional Forest Officer 
( For and on behalf of the 

Governor of Kerala ). 


Divisional Forest Office, 
| Nilambur. 


21st JUNE 2011 ] 


FOREST DEPARTMENT 


294 


സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 


ദർഘാസ് പരസ്യം 


നമ്പർ ജി2 - 6330 / 2009 . 


2011 മേയ് 28. 


1961- ലെ കെ . എഫ്. ആക്ട് സെക്ഷൻ 61 ( എ ) പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതും താഴെ കാണിച്ചിരിക്കുന്ന 
സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നതുമായ KL -12 7625 Auto , KL- 12 5432 Jeep , KL- 10 H - 4613 Auto എന്നീ വാഹനങ്ങളും കണ്ടം 
ചെയ്തത് ലേലത്തിൽ വിൽക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( വികസനം) 1- 11 -2009- ലെ 
പി2-33200/ 09 ഉത്തരവിൽ പറഞ്ഞ KL- 2 H - 390 നമ്പർ ഡിപ്പാർട്ട്മെന്റ് അംബാസിഡർ കാർ 16 - 3-2011- ലെ പി (2) 963 / 11 -ാം നമ്പർ 
ഉത്തരവിൽ പറഞ്ഞ KL - 12 3339 നമ്പർ ജീപ്പ് എന്നീ വാഹനങ്ങളും വിൽപ്പന നടത്തുന്നതിന് പ്രത്യേകം പ്രത്യേകം സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾക്ക് പുറമെ ദർഘാസുകാരെ ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും ലേലം/ 
ദർഘാസുകളിൽ വച്ച് കൂടുതൽ വില വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി 
വിൽപ്പന ഉറ പ്പി ക്കു ന്ന തു മാ ണ്. ദർഘാസ് ഫോറ ങ്ങ ൾ സൗത്ത് വയ നാട് ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 
4- 7-2011- ന് രാവിലെ 12 മണിവരെ വിൽക്കുന്നതും സീൽ ചെയ്ത ദർഘാസുകൾ 12 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയ മറ്റു ഉദ്യോഗസ്ഥനോസൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് തുറക്കുന്നതുമായിരിക്കും. 
അന്നേദിവസം ലേലം നടക്കാതെ വന്നാൽ 8 - 7 - 2011- നും അന്നും നടക്കാതെ വന്നാൽ 12 - 7 - 2011- നും മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തും ലേലം നടത്തുന്നതായിരിക്കും. 


നിരതദ്രവ്യം 


ക്രമനമ്പർ 


വാഹനത്തിന്റെ വിവരം 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


KL - 12 7625 Auto 


900 


കൽപ്പറ്റ 


KL-12 5432 Jeep 


6, 400 


KL - 10 H - 4613 Auto 


1,000 
2,500 


KL - 2 H - 390 നമ്പർ 
ഡിപ്പാർട്ട്മെന്റ് അംബാസിഡർ കാർ 


5,000 


ചെതലത്ത് 


KI- 12 3339 
ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 3, 4 ഇവയ്ക്ക് 


? 350 + വാറ്റ്, ക്രമനമ്പർ 2 - നും 5- നും 7 400 + വാറ്റ്. 


അംഗീകൃത തിരിച്ചറിയൽ രേഖയും ദർഘാസ് ഫോറത്തിന്റെ വിലയും സഹിതം അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറം ഈ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ തുക മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല . പൂരിപ്പിച്ച സീൽ ചെയ്ത ദർഘാസിനോടൊപ്പം നിരതദ്രവ്യം കൂടി അടയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ലേല നിബന്ധനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ലേലത്തിനുശേഷം ലഭിക്കുന്ന പരാതികൾ 
സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടു തൽ വിവ ര ങ്ങൾ സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിലോ കൽപ്പറ്റ റെയിഞ്ച് ഓഫീസിലോ പ്രവൃത്തി ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


- ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റു നിബന്ധനകളും ഈ ദർഘാസ്/ 
ലേലത്തിനും ബാധകമായിരിക്കും. ദർഘാസ്/ ലേലത്തിൽ വയ്ക്കുന്ന വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതിയവ 
ഉൾപ്പെടുത്തുന്നതിനും മേലധികാരിക്ക് അവകാശമുണ്ടായിരിക്കുന്നതായിരിക്കും. 


നിബന്ധനകൾ 


1. വാഹനങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് പരിശോധിച്ച് അവയുടെ തൽസമയ 
അവസ്ഥ ബോധ്യപ്പെടേണ്ടതാണ്. ദർഘാസിന് ലേലത്തിന് ശേഷം തൽസംബന്ധമായ പരാതികൾ സ്വീകരിക്കുന്നതല്ല. 


21st JUNE 2011 ] 


FOREST DEPARTMENT 


295 


2 . ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച മേൽ 

വിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപ്രതമോ മറ്റു തിരിച്ചറിയൽ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. 


3. ഓരോ വാഹനത്തിനും വെവ്വേറെ ദർഘാസുകൾ സമർപ്പിക്കേണ്ടതും നിരതദ്രവ്യം ഈ ഓഫീസിൽ അടയ്ക്കേണ്ടതുമാണ്. 
നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


4. ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരിൽ സ്ഥലത്തുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിഓരോ വാഹനത്തിനും ലേലം 

നടത്തുന്നതും അതിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമാണ്. ലേല ദർഘാസുകൾ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ ദർഘാസ്/ ലേലത്തുക തൃപ്തികരമാണെങ്കിൽ ലേലം/ ദർഘാസുകൾ താൽക്കാലികമായി ഉറപ്പിച്ച് 
അംഗീകാരത്തിനായി മേലധികാരികൾക്ക് ശുപാർശ ചെയ്യുന്നതാണ്. മറ്റു ദർഘാസുകാരുടെ നിരതദ്രവ്യം അന്നേ ദിവസം 
തന്നെ തിരികെ നൽകുന്നതാണ്. 


5. ദർഘാസ് നൽകുന്നവർക്ക് മാത്രമേ നിരതദ്രവ്യം കെട്ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ പറ്റുകയുള്ളൂ. 


6 . 


ദർഘാസ് സംഖ്യ ഓരോ വാഹനത്തിനും ? 10,000 ( പതിനായിരം )- മോ അതിൽ കുറവോആണെങ്കിൽ നിരതദ്രവ്യ സംഖ്യ 
കഴിച്ചുള്ള ബാക്കി തുക ദർഘാസ് തുറക്കുന്ന ദിവസം ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. ദർഘാസ് സംഖ്യ 3 10,000 
( പതിനായിരം) - ത്തിൽ കൂടുതലാണെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ് സംഖ്യയുടെ പകുതി അഥവാ ഏറ്റവും 
കുറഞ്ഞത് ? 10 ,000 ( പതിനായിരം ) ദർഘാസ് ദിവസം തന്നെ ഒടുക്കേണ്ടതും ബാക്കി തുകയും മറ്റ് നികുതികളും ദർഘാസ് 
അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 (പതിനഞ്ച്) ദിവസത്തിനകം സർക്കാരിലേക്ക് ഒഴുക്കി വാഹനം ഏറ്റുവാങ്ങേണ്ടതുമാണ്. 
ഇപ്രകാരം വാഹനം നീക്കം ചെയ്യുന്നില്ലായെങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്ന പക്ഷം മറ്റൊരു 15 ( പതിനഞ്ച്) 
ദിവസംകൂടി അനുവദിക്കാവുന്നതാണ്. ഇപ്രകാരം ദീർഘിപ്പിച്ചു നൽകുന്ന കാലത്തേക്ക് ബാക്കി സംഖ്യയ്ക്ക് 12 (പ്രന്തണ്ട്) 
ശതമാനം പലിശയും ദിവസം ? 20 ( ഇരുപത്) ക്രമത്തിൽ ഇരുപ്പ് ( തറ) വാടകയും ഈടാക്കുന്നതായിരിക്കും. 


7. മേൽ പറഞ്ഞ പ്രകാരം ദീർഘിപ്പിച്ചുനൽകിയ 15 ( പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വാഹനം നീക്കം ചെയ്യുന്നില്ലായെങ്കിൽ 
വാഹനം ടി ദർഘാസുകാരന്റെ പൂർണ്ണ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേല ദർഘാസ് അടിസ്ഥാനത്തിൽ വിൽക്കുന്നതും 
തന്മൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വീഴ്ച വരുത്തിയ ലേല ദർഘാസുകാരന്റെ പക്കൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
വീഴ്ച വരുത്തിയ ദർഘാസുകാരൻ സർക്കാരിലേക്ക് ഒടുക്കിയ തുക കണ്ടുകെട്ടുന്നതും ടി തുകയ്ക്ക് ടിയാന് യാതൊരുവിധ 
അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല. 


ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസുകാരൻ മേൽ പറഞ്ഞവിധം ദർഘാസ് ദിവസം തുക ഒടുക്കുന്നതിന് 
തയ്യാറാകാതിരുന്നാൽ ടിയാൻ ഒടുക്കിയ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി മുതൽകൂട്ടുന്നതും ലേല ദർഘാസ് അടുത്ത 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാസുകാരന്റെ പേരിൽ താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം 
കണ്ടുകെട്ടുന്ന തുകയ്ക്ക് വീഴ്ച വരുത്തിയ ദർഘാസുകാരന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 


9. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും ആവശ്യമെങ്കിൽ കാരണം ബോധിപ്പിക്കാതെ റദ്ദാക്കുന്നതിനുമുള്ള 
അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


10. ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേല 
തീയതി മുതൽ ഏഴു ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷം ലഭിക്കുന്ന 
പോസ്റ്റ് ഓഫറുകൾ സ്വീകരിക്കുന്നതല്ല. പോസ്റ്റ് ഓഫറുകൾ നൽകുന്നത് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
ഇവിടെ ബാധകമായിരിക്കും. 


11. ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റ് നിബന്ധനകളും ഈ ദർഘാസ്/ 

ലേലത്തിനും ബാധകമായിരിക്കും. 


12. ദർഘാസ്/ ലേലത്തിൽ വയ്ക്കുന്ന വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതിയവ ഉൾപ്പെടുത്തുന്നതിനും 

മേലധികാരിക്ക് അവകാശമുണ്ടായിരിക്കുന്നതായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


